| Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERN 


VMENT 


TOK 





J 


9 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


14th September 2010 
2010 സെപ്റ്റംബർ 14 
23rd Bhadra 1932 

1932 ഭാദ്രം 23 


36 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 
നമ്പർ എ . ഇ . (2 ) 538 / 2009. 

- 2010 ആഗസ്റ്റ് 17 . 
കാസർഗോഡ് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെഓഫീസിൽവച്ച്താഴെപ്പറയുന്ന ഉപയോഗശൂന്യമായ 
വാഹനം ദർഘാസ്/ ലേല പരസ്യം വഴി വിൽക്കുന്നതാണ്. 


അംഗീകൃത ബാങ്കിൽ നിന്നും കാസറഗോഡ് കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
അടച്ച് നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് 
നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. 


വാഹനം കെ . എൽ. 14 / ഡി . 3276. 
മോഡൽ 2002 ക്വാളിസ്. 
നിരതദ്രവ്യം - രൂപ 2,200 . 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 


പൂരിപ്പിച്ച ടെണ്ടർ ഫോറം 28 - 9- 2010 - ന് വൈകുന്നേരം 
3 മണിക്ക് മുൻപായി നേരിട്ടേൽപ്പിക്കേണ്ടതും അന്നു 
തന്നെ വൈകുന്നേരം 3 . 30 മണിക്ക് ലേലം 
നടത്തുന്നതും അതിനുശേഷം ഹാജരായിട്ടുളളവരുടെ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കുന്നതുമാണ്. എല്ലാ 
സർക്കാർ ടെണ്ടർ / ലേല വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഓഫീസുമായി 
ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 


നിബന്ധനകൾ 


ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന 28 -9- 2010 - ന് ഉച്ചയ്ക്ക് 
1 മണിവരെയാണ്. അംഗീകൃത ബാങ്കിൽ നിന്നും 
കാസറഗോഡ് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ അടച്ച നിശ്ചിത തുകയുടെ 
ബാങ്ക് ഡ്രാഫ്റ്റ് ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി 
സമർപ്പിക്കേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ 


കൃഷിഅസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് - ( ഒപ്പ്) 
എഞ്ചിനീയറുടെ 

കൃഷി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
കാര്യാലയം, 

എഞ്ചിനീയർ. 
കാസറഗോഡ്. 


